പദ്ധതിയുമായി പരിചയപ്പെടുക 8 


വ്യവസായ 
ൂ വികസനം 





പബ്‌ളിക്കേഷന്‍സ്‌ ഡിവിഷന്‍ 


1962 ഏപ്രില്‍ 1962 ൧൧7 
1884 ചൈത്രം 1984 വ്ല്ന൯ 


പുനടസ്സചി. 0007 
(0ദ്ച്ലഘ്മണ) 


2൮015൨00 04 ൧൦ 10170002, ൮11100 ൭1ഡ്ല0൩, ൧൦൮-6. 
ലെ 120൩00 ൭ മനമ 10ഥടട, 1ഗദഠ്നട-5. 


വ്യവസായവികസനം 


*യഥാത്ഥ പുരോഗതി വൃവസായവല്‍ക്കരണത്തെ ആ. 
ശ്രയിച്ചിരിക്കുന്നു: വ്യവസായവല്‍ക്കരണമാകട്ടെ വന്‍കിട. 
വ്യവസായങ്ങളേയും. ജീവിതത്തോതുയത്തണമെങ്കില്‍, നമ്മു 
ടെ ദേശീയസ്വാതന്ത്ര്യം പരിരക്ഷിക്കണമെങ്കില്‍പോല്ും,. 
ഘനവ്യവസായങ്ങള്‍ കൂടിയേ കഴിയു.” 

__ ജവഹര്‍ലാല്‍ നെഹ്‌റു 1954 ഡിസമ്പര്‍ 21-ാംനേ- 

പാര്‍ലിമെന്‍റില്‍ ചെയ്തു പ്രസംഗത്തില്‍ -- 


ഏതാണ്ട്‌ 25 വര്‍ഷത്തിനു മുന്‍പ്പ്‌ം സ്വാതന്ത്ര്യസമരം 
നടന്നുകൊണ്ടിരിക്കേം ദേശീയനേതാക്കുന്മാര്‍ ഒരു ആസൂത്രണ. 
സമിതി രൂപീകരിക്കുകയുണ്ടായി. രാജ്യപുരോഗതിയില്‍. 
വ്യവസായത്തിനുള്ള പ്രാധാനൃത്തെക്കുറിച്ച്‌ ഈ സമിതി' 
ഈന്നിപ്പറഞ്ഞും അന്നേതന്നെ വ്യവസായവികസനത്തിന്നു്‌ 
അത്രമാത്രം മുന്‍ഗണന നല്‍കാനും പഞ്ചവത്സരപദ്ധതിക. 
ളില്‍ വ്യവസായവികസനപരിപാടികള്‍ക്ക്‌ പ്രാധാന്യം: 
നല്‍കാനും എന്താണു്‌ കാരണം ? 


കാരണങ്ങള്‍ പലതാണ്‌. ഒന്നാമതു” കൃഷിക്കു പോ: 
ററാന്‍ കഴിയുന്നവരുടെ സാഖ്യക്ക്‌ ഒരു പരിധിയുണ്ട്‌. ഇ 
പ്പോള്‍തന്നെ അതു്‌ പരിധി കവി ഞ്ഞിരിക്കുന്നു. കാര്‍ഷിക. 
രംഗത്തുനിന്ന്‌ കഴിയ്യന്നിടത്തോളുമാളുകളെ വ്യവസായമേഖ 
ലയിലേക്ക്‌ മാറേറണ്ടതാവശ്യമാണ്ട്‌. വ്ൃയവസായവരക്കര. 
ണത്തിലൂടെ വേണം ഇതു" സാധിക്കാന്‍. 

സ്വാതന്ത്ര്യലബ്ലിക്കുമുമ്പ്‌ ഇന്ത്യയിലെ വൃവസായപു. 
രോഗതി തികച്ചും നിരാശാജനകമായിരുന്നു. ഇവിടെ വന്‍. 
തോതില്‍ വ്യവസായങ്ങള്‍ വളരാനനുവദിക്കുന്നതു്‌ തങ്ങളുടെ: 


4 


സ്വന്തം താല്‍പയ്യത്തിന്ന്‌ എതിരാണെന്ന്‌ ബ്രിട്ടീഷ്കാര്‍ 
മനസ്സിലാക്കി. ഇന്ത്യയെ ബ്രിട്ടീഷ്‌ വൃവസായോല്‍പന്ന 
ങ്ങള്‍ക്കുള്ള ഒരു കമ്പോളമാക്കി വെച്ചുകൊണ്ടിരിക്കാനാണ്്‌ 
അവര്‍ ആഗ്രഹിച്ചത്‌. ജാംഷെട്‌ജി ടാററാ തുടങ്ങിയ വ്യ 
വസായപ്രമുഖക്ക്‌ വളരെയധികം പ്രാതികൂല്യങ്ങളെ നേരിട്ട 
ഓകാണ്ടുവേണ്ടിയിരുന്നു വൃവവസായങ്ങള്‍ തുടങ്ങാന്‍. ഇത്തരം 
സംരംഭങ്ങളില്‍ അവക്ക്‌ ധാമ്മികവും പ്രയോജനപ്രദവു 
മായ പിന്‍തുണ നല്‍കിയതു” ദേശീയപ്രസ്ഥാനമാണ്‌ം ഇ 
ന്ത്യാക്കാര്‍ ആരംഭിച്ച ഏതാനും വ്യവസായങ്ങളെ, ബ്രിട്ടന്‍ 
മററു പാശ്ചാതൃരാജ്യങ്ങള്‍, എന്നിവിടങ്ങളിലെ സുസ്ഥാപി 
തവ്യവസായങ്ങളുടെ വെല്ലവിളിയില്‍നിന്നും മത്സരത്തില്‍ 
നിന്നും ആദൃഘട്ടങ്ങളില്‍ രക്ഷിക്കേണ്ടതാവശൃയമായിരുന്നു. 
നാടന്‍ വൃവസായോല്‍പന്നങ്ങളുമായി മത്സരിക്കുന്ന ഇറക്കു 
മതിച്ചരക്കുകളുടെ മേല്‍ സംരക്ഷണനികുതികള്‍ ഏര്‍പ്പെടു 
ത്താന്‍വേണ്ടി പ്രക്ഷോഭണം നടത്താന്‍ ദേശീയപ്രസ്ഥാന 
ത്തെ പ്രേരിപ്പിച്ചത്‌ ഈ വസ്പൃതയാണു്‌. ബ്രിട്ടീഷ്‌ ഭരണാ 
ധികാരികള്‍ ചിലപ്പോഴെല്ലാം ഈ സമ്മദുത്തിനു വഴിപ്പെ 
ടാന്‍ നിര്‍ബ്ബന്ധിതരായിത്തിന്നിരുന്നും 


സ്വാതന്ത്ര്യം ലഭിച്ച കാലത്ത്‌ വ്യാവസായികമായി അ 
വികസിതമായൊരു നിലയായിരുന്നു ഭാരതത്തിനേറതുള”്‌. ഇ 
രുമ്പ്യ്‌, കല്ലരി തുടങ്ങിയവയുടെ നിക്ഷേപം ധാരാളം ഇന്നാട്ടി 
ല്ണ്ടെങ്കില്ം ഉരുക്കുവ്യവസായം ശൈശവദശയിലായിരുന്നു. 
നാട്ടിലങ്ങോളമി ങ്ങോളമുള്ള നദികളുടെ സഹായത്തോടെ ധാ 
രാളം വിദ്യൃച്ലൃക്തി ഉല്‍പാദിപ്പിക്കാനുള്ള സാധ്യതകളണ്ടാ 
യിരുന്നെങ്കിലും അതു” വേണ്ടത്ര പ്രയോജനപ്പെടടത്തിയിരുന്നി 
ല്ലം കഷ്ടിച്ച്‌ 20 ശതമാനമാളുകള്‍ക്കു മാത്രമേ വ്യവസായ 
ങ്ങളില്‍ തൊഴില്‍, ലഭിച്ചിരുന്നുള്ളൂ. 80 ശതമാനം ആളുക 
കൂടെ ഉപജീവനമാര്‍ഗ്ഗം കൃഷിയായിരുന്നു, ഇതില്‍ ചെറി 


൦ 


ട്‌ 
യൊരു വിഭാഗത്തിനു മാത്രമേ കൃഷിയില്‍നിന്ന്‌ ജിവിക്കാ 
നുള്ള വക കിട്ടിയിരുന്നുള്ള. വൃവസായങ്ങള്‍ വികസിപ്പീ 
ച്ചു കൂട്ടതല്‍ ആളുകള്‍ക്ക്‌ ജീവനോപായങ്ങള്‍ ഉണ്ടാക്കിക്കൊ 
ട്ടക്കേണ്ടതാവശ്യമായിത്തീര്‍ന്നു. കാര്‍ഷികരംഗത്തുനിന്ന്‌ 
കുറെപ്പേരെ വ്യവസായരംഗത്തിലേക്ക്‌ തിരിച്ചാല്‍ കൃഷിപ്ര 
വൃത്തിചെയ്യുന്നവരുടെ ജീവിതത്തോതുയത്താനും സാധിക്കും. 


വ്യാവസായികവികസനത്തിലൂടെ മാത്രമേ ഗ്രാമങ്ങളി 
ല്യം പട്ടണങ്ങളിലുമുള്ളവരുടെ ജീവിതത്തോതുയത്തുക സാധ 
മാകൂം ഉടുപ്പുകെട്ടിനുള്ള വസ്ത്രവും കെട്ടിടനിമോണത്തിനുള്ള 
സിമന്‍റും വ്യവസായങ്ങള്‍ക്കും മററുമാവശ്യമായ  വിദ്യൃച്ഛ 
ക്തിയും ട്രാന്‍സ്റ്റോര്‍ട്ടിനുള്ള ട്രക്കുകളും റെയില്‍വേ 'വാഗണുക 
ളം ലിഫ്ട്‌ ഇറിഗേഷനുള്ള പമ്പയം കൃഷിക്കുവേണ്ട വളവും 
യന്ത്രസാമഗ്രികളണ്ടാക്കുന്ന യന്ത്രങ്ങളും ടെലിഫോണും ഓഷ 
ധങ്ങളും ഗ്രാമഫോണും റേഡിയോയ്യുമെല്ലാം ആധുനികവ്യവ 
സായങ്ങളുടെ സംഭാവനകളാണ്‌. അതുകൊണ്ടാണു്‌ വ്യവ 
സായവല്‍ക്കരണമില്ലാതെ ജീവിതത്തോതുയത്തുക സാധ്യമ 
ല്ലേന്നു പറഞ്ഞതു”. ) 

കൂട്ടതല്‍ തൊഴിലുണ്ടാക്കാനും പൂതിയ പുതിയ സാധന 
ങ്ങള്‍ നിമ്മിക്കാനും പ്രയോജനപ്പെടടന്നതിനു പുറമെ വ്യവസാ 
ങ്ങള്‍ മറെറാരു സേവനംകൂടി നിര്‍വ്വഹിക്കുന്ന. ആധുനിക 
ലോകത്തില്‍ ഒരു രാജ്യത്തിന്‍െറ പ്രതിരോധശക്തി ആരാജ്യ 
ത്തിന്‍െറ വ്യാവസായികശേഷിയെ ആശ്രയി ച്ചാണിരിക്കുന്ന 
തരം നമ്മുടെ സ്വാതന്ത്ര്യം പരിരക്ഷിക്കാനും ഒരു ലോകമഹാ 
യുദ്ധമുണ്ടായാല്‍ തന്നെ അതില്‍നിന്നൊഴിഞ്ഞുനില്ല്ാനും വ്യ 
വസായസ്വയാപപയ്യാപ്ലി നേടേണ്ടതാവശ്യമാണ്‌, വ്യവസാ 
ബങ്ങള്‍ക്കുവേണ്ട യന്ത്രസാമഗ്രികളും സായ്യധസേനക്കാവശ്യമു 
മള സാധനങ്ങളും നിര്‍മ്മിക്കാന്‍ കഴിയാത്തിടത്തോളം ഒരു 
രാജ്യത്തെ വ്യാവസായിക സ്വയാപപയ്യാപ്തതയുള്ളതായി കരുതി 


൫ 


ക്കൂടാ. സ്വാതന്ത്രൃത്തിനുമുമ്പ്‌ പ്രതിരോധത്തിന്ന വേണ്ട 


ഉപകരണങ്ങളോ യന്ത്രസാമഗ്രികളോ നിമ്മിക്കാനുള്ള കഴിവ്‌ 
നമ്മടെ വ്യവസായങ്ങള്‍ക്കുണ്ടായിരുന്നില്പ. വളരെയധികം 


തൂണിമില്ലുകളുണ്ടായിരുന്നെങ്കിലും അവയ്ക്കുള്ള യന്ത്രസാമഗ്രി 
കള്‍ ഇറക്കുമതി ചെയ്യുകയായിരുന്നും , ചുരുക്കിപ്പറഞ്ഞാല്‍ 





ഉപഭോഗവസ്തുക്കള്‍ നിര്‍മ്മിക്കുന്ന ചില വ്യവസാനങ്ങളല്ലാ 
തെ അടിസ്ഥാനവ്ൃയവസായങ്ങളോ ഘനവ്യവസായങ്ങളോ 
നമ്മൃടെ നാട്ടില്‍ വളര്‍ന്നിരുന്നില്ല. 

എന്നാല്‍ കഴിഞ്ഞ പത്തു വഷംകൊണ്ടു്‌ ഉരുക്ക്‌, തീ 
വണ്ടി എഞ്ചിന്‍, വൈദ്യതോപകരണങ്ങള്‍. യന്ത്രസാമഗ്രി 
കള്‍ എന്നിവ നിമ്മിയ്ത്കുന്ന അടി സ്ഥാനവ്യവസായങ്ങള്‍ പല 
തും സ്ഥാപിക്കാന്‍ നമുക്കു സാധിച്ചു. ഇതു” അതിപ്രധാനമാ 
യൊരു നേട്ടമാണ്‌. വിഷമകരമായ പരിതഃസ്ഥിതിയിലാ 


ണ്‌ ഈ വ്യവസായങ്ങള്‍ ആരംഭിച്ചതെന്നുള്ളതുതന്നെ ആ 
നേട്ടങ്ങളുടെ മഹനീയത വര്‍ദ്ധിപ്പിയ്ക്കുന്നു. 


വ ചിപ്ിി 


7 


പല വ്യവസായങ്ങളിലും യന്ത്രസാമഗ്രികള്‍ രണ്ടാം 
യുദ്ധകാലത്തെ അധികപ്പുണിമൂലം അററകുററങ്ങള്‍ സംഭവി 
ച്ചവയായിരുന്നു. മിക്ക വ്ൃവസായങ്ങളിലലം ഉല്‍പ്പാദനം 
കുറഞ്ഞു. തുണി, പഞ്ചസാര, എന്നുതുടങ്ങി നിത്യോപയോ 
ഗത്തിനാവശ്യമായ സാധനുങ്ങള്‍തന്നെ ദുൂര്‍ല്ലഭമായിം ഷേ 
നും ധാന്യവിലകടകളും ഇല്ലായിരുന്നെങ്കില്‍ വിഷമത വര്‍ 
ഭ്ധിക്കുമായിരുന്നു. വിഭജനം മുതല്‍ പുതിയ പ്രശ്ശങ്ങള്‍ 
തലപൊക്കി. ചണയ്യം പരുത്തിയും വിളയുന്ന സ്ഥലങ്ങള്‍ 
മിക്കവാറും പാക്കി സ്ഥാനിലായി. അങ്ങിനെ തുണിമില്ലു 
കള്‍ക്കും ചണവ്യവസായത്തിന്നും അസംസ്‌ കൃതസാധനങ്ങള്‍ 
കിട്ടാന്‍ ബുദ്ധിമുട്ടു നേരിട്ടും തി പിടിച്ച വിലകൊടുത്തു പ്പ 
തിവഷം 10 ലക്ഷം കെട്ട്‌ പരുത്തിയും ഒട്ടധികം ചണയും 
പാക്കി സ്ഥാനില്‍നിന്നു വാങ്ങേണ്ടിവന്നു. എല്ലാ സാധന 
ങ്ങള്‍ 3ഒം വില വര്‍ദ്ധിച്ചു. വ്യവസായതൊഴിലാളികളുടെ 
ഇടക്ക്‌ അസ്വാസ്ഥ്യം പടന്നുപിടിച്ചു. വര്‍ദ്ധിച്ചുവന്ന 
പണിമുടക്കങ്ങള്‍ ഉല്‍പ്പാദനത്തെ സാരമായി ബാധിക്കുകയു 
ണ്ടായി. 


മ 


ഉല്‍പ്പാദനം വദ്ധിപ്പിക്കുകയെന്നതായിരുന്നു അടിയന്തി 
രമായ ആവശ്യം. അതനുസരിച്ചു്‌ 1951-ല്‍ ആരംഭിച്ച 
ഒന്നാം പദ്ധതിയില്‍ നിലവിലുള്ള വ്ൃയവസായഘടകങ്ങളില്‍ 
നിന്ന്‌ ഉല്‍പ്പാദനം വര്‍ദ്ധിപ്പിക്കാനുള്ള പരിപാടികള്‍ നട 
പ്പാക്കി. തുണി, പഞ്ചസാരം സോപ്പ്‌, വനസ്പതി തുടങ്ങിയ 
പല വ്യവസായങ്ങളിലും ഉല്‍പ്പാദനശേഷി പുളണ്ണുമായി പ്ര 
യോജനപ്പെട്ടത്തിയിരുന്നില്ല. ആ കുറവ പരിഹരിക്കാന്‍ 
ഗവബ്മേന്‍റു” തീരുമാനിച്ചും അതിന്നുവേണ്ടി യന്ത്രങ്ങള്‍, 
ഉരുക്ക്‌ , തുടങ്ങിയവ നിമ്മിക്കുന്ന ഫാക്ടറികള്‍ സ്ഥാപിക്ക 
പ്പേട്ടം ഇവയില്‍ പലതും സര്‍ക്കാര്‍ ഉടമയിലാണു്‌ ആരംഭി 
ച്ചത്‌. ചില പരിപാടികള്‍ സ്വകായ്യവ്യവസായികള്‍ നട 


ക] 


പ്പാക്കി. ഒന്നാം പദ്ധതിക്കാലത്ത്‌ വ്യവസായങ്ങളും ഖന 
നവും അഭിവൃദ്ധിപ്പെടുത്താന്‍വേണ്ടി 307 കോടി രൂപാ ചി 
ലവാക്കി --- ഗവണ്മേന്‍റു്‌ 74 കോടി രൂപായും സ്വകായ്യവ്യ 
വസായികള്‍ 233 കോടി രൂപായ്യം. 

ഒന്നാം പദ്ധതി കൊണ്ട്‌ എന്താണു്‌ നാം നേടിയതു? 
പൊതുവെ പറഞ്ഞാല്‍ നമ്മൃടെ വ്യാവസായികോല്‍പ്പാദനം 
38 ശതമാനം വര്‍ദ്ധിച്ചു. സ്വകാര്യമേഖലയില്‍ തുണി, 
പഞ്ചസാരം വനസ്പതി സിമന്‍വ്്‌ം കടലാസ്‌, സൈക്കിള്‍ം 





തയ്യല്‍മിഷീന്‍, ഡിസില്‍ എഞ്ചിന്‍, ബാറ്ററി, റേഡിയോ 
തുടങ്ങിയവയുടെ ഉല്‍പ്പാദനം അഭിവൃദ്ധിപ്പെട്ടം ഒന്നാം 
പദ്ധതിക്കാലത്ത്‌ വിദേശക്കമ്പനികള്‍ മൂന്ന്‌ എണ്ണ ശുദ്ധീ 
കരണശാലകള്‍ ആരംഭിച്ചു. അങ്ങിനെ ക്രുഡായില്‍ ശുദ്ധീ 
കരണശേഷി ഗണ്യമായി വര്‍ദ്ധിക്കുകയുണ്ടായി. 


9 


പൊതുമേഖലയില്‍ ദേശിയപ്പാധാന്യമുള്ള പല വ്യവ: 
സായങ്ങളും ആരംഭിക്കപ്പെട്ടം വളംം തീവണ്ടി എഞ്ചിന്‍, 
ടെലിഫോണ്‍, കേബിള്‍, ഡി. ഡി. ററിം പെന്‍സിലിന്‍, 
യന്ത്രോപകരണങ്ങള്‍, പത്രക്കടലാസ്‌, തുടങ്ങിയവ നിമ്മി 
ക്കുന്ന വൃവസായങ്ങളായിരുന്നു അവ. 

ഒന്നാം പദ്ധതിക്കാലത്താരംഭിച്ച വന്‍കിട വൃവസായ 
ങ്ങളുടെ കൂട്ടത്തില്‍ കപ്പുല്‍നിമ്മാണവും വിമാനനിമ്മാണവുട 


പ്‌ 


7, ) 4 നും 


യു 


ന, 





ഉള്‍പ്പെടുന്നു. സ്വാതന്ത്ര്യം ലഭിച്ചകാലത്തു്‌ നമുക്കു സ്വന്തം 


മായി വളരെക്കുറച്ചു കപ്പലുകളേയുണ്ടായിരുന്നുള്ള. കയററു 
മതിയിലും ഇറക്കുമതിയിലും വിദേശക്കമ്പനികളെ ആശ്രയി 


ക്കേണ്ടതായിട്ടാണിരുന്നതര്‌. 19.48-ലാണ്‌ സമുദതരണ: 
ത്തിനുതകുന്ന ആദ്യത്തെ കപ്പല്‍ കടലിലിറക്കിയതു്‌, പി 


ന്നിട്ട്‌ പല കപ്പലുകളും നിമ്മിക്കപ്പെട്ടു. ബാങ്കളരിലെ ഹി 
ന്ദുസ്ഥാന്‍ വിമാനനിഞ്മാണശാലയില്‍ വിമാനനിമ്മാണം 


തുടങ്ങിം അടി സ്ഥാനവ്യവസായങ്ങള്‍ ദേശീയപ്രാധാന്യ. 


10 


മുള്ളവയായിരുന്നതുകൊണ്ടു്‌ സക്കാറിന്‍െറ ആഭിമുഖ്യത്തിലാ 
'യിരിക്കണമെന്ന്‌ ഗവര്‍മ്മേണ്ട്‌ തീരുമാനിച്ചു, എന്നാല്‍ 





ഗവഞ്മേന്‍റിനും സ്വകായ്യ ഉടമകള്‍ക്കും പടങ്കെട്ടക്കാവുന്നവ 
യായി ഒരു വിഭാഗം വ്യവസായങ്ങളണ്ടു്‌. ബാക്കിയുള്ള 
മിക്കവാറും വ്യവസായങ്ങള്‍ സ്വകാര്യമേഖലയിലാകാവുന്നവ 
യാണ്‌. എന്നാല്‍ സ്വകായ്യവ്യവസായങ്ങളുടെ നടത്തിപ്പ്‌ 
പൊതുതാല്‍പ്പര്യത്തിന്ന്‌ എതിരായിപ്പോകാത്തവിധം നിയ 
നത്രണങ്ങള്‍ ഏര്‍പ്പെടുത്താന്‍ സക്കാറിന്ന്‌ അവകാശമുണ്ടാ 
“യിരിക്കും. ഉദാഹരണത്തിന്ന്‌ ഗവഞ്ജേന്‍റിന്‍െറ അനുവാ 


11 


ദംകൂടാതെ പുതിയ വ്ൃയവസായങ്ങളൊന്നും തുടങ്ങാന്‍ പാടി 
ല്ലെന്ന്‌ വ്യവസ്ഥ ചെയ്തിരിക്കുന്നും നമ്മൃടെ പരിമിതമായ 
വിഭവശേഷികള്‍ അത്യാവശ്യമുള്ള വ്യവസായങ്ങള്‍ക്ക്‌ ഖേ 
ണ്ടിയല്ലാതെ വിനിയോഗിക്കപ്പെടരുതെന്ന കരുതലാണ്‌ ഈ 
നിയന്ത്രണത്തിന്നു്‌ പിന്നിലുള്ളത്‌. സ്വത്തും അധികാരവും 
ഏതാനും വ്യവസായികളുടെ കൈവശം കുമിഞ്ഞു കൂടാതിരി 
ക്കാന്‍വേണ്ടി പല നിയമങ്ങളും ഗവഞ്മേന്‍വ്റ്‌ നടപ്പാക്കി. 
പൊതുമേഖലയേയ്ും സ്വകായ്യമേഖലയേയും സംബന്ധിച്ച 
പൊതുവായ ഈ സമീപനരീതി ആദ്യംമുതല്‍ തുടന്നുപോരി 

ള്‍ കയാണ്‌. രാഷ്ടത്തിന്റെ ലക്ഷ്യം സോഷ്യലിസ്റ്റ്‌ അടിസ്ഥാ 
നത്തിലുള്ള ഒരു സാമൂഹ്യക്രമം സൃഷ്ടിക്കുകയാണെന്നു്‌ 
1954-ല്‍ പാര്‍ലമെന്‍വ്സ്‌ പ്രഖ്യാപിച്ചതോടെ പൊതുമേഖല 
യുടെ പ്രാധാന്യം കുറെക്കൂടി വര്‍ദ്ധിക്കുകയുണ്ടായി. 


ഒന്നാം പദ്ധതിക്കാലത്ത്‌ രൂപീകരിച്ച വ്ൃയവസായനയ 
ത്തിന്‍െറ മറെറാരു പ്രധാന ലക്ഷ്യം രാജ്യത്തിന്‍െറ എല്ലാ 
പ്രശ്ശങ്ങള്‍ക്കും സമതുലിതമായ വളര്‍ച്ച കൈവരുത്തുകയെന്ന 
താണ്‌, ജനങ്ങള്‍ ഒരുപോലെ പൃരോഗമിക്കണമെങ്കില്‍ 
വ്യവസായങ്ങള്‍ രാജ്യത്തിന്‍െറ നാനാഭാഗങ്ങളിലുമായി 
സ്ഥാപിക്കപ്പെടണം. ഒന്നാപദ്ധതി ആരംഭിക്കുന്നതിന്നു 
മുമ്പ്‌ വന്‍കിട വ്യവസായങ്ങള്‍ ചില പ്രദേശങ്ങളില്‍ 
മാത്രം കേന്ദ്രികരിച്ചിരിക്കയായിരുന്നു. അതു പലവിധത്തി 
ലുള്ള സാമുഹൃസാമ്പത്തികവൈഷമ്യങ്ങളും സൃഷ്ടിച്ചു. പി 
ന്നോക്കം നില്ലുന്ന പ്രദേശങ്ങളിലുള്ളവര്‍ക്ക്‌ തങ്ങള്‍ അവഗ 
ണിക്കപ്പെട്ടതായി പരിഭവവും പരാതിയുമുണ്ടായി. വ്യാവ 
സായികമായി അഭിവൃദ്ധി പ്രാപ" പ്പ സ്ഥലങ്ങളിലേക്ക്‌ 
തൊഴിലാളികള്‍ പ്രവഹിക്കുന്നു. അപ്പോള്‍ ഭവനദൌര്‍ 
ലഭ്യം ഒരു പ്രശ്മമായിത്തിരും. പള്ളച്ചേരികള്‍ ഉയന്നു 
റി വരാന്‍ തുടങ്ങും. വേറെയുമുണ്ട്‌ വൈഷമ്യങ്ങള്‍. കല്‍ 


12 


ക്കരിം പരുത്തിം ചണം കരിസ്പ്‌, തുടങ്ങിയ അസംസ്‌കൃത 
സാധനങ്ങള്‍ മദൂരദിക്കുകളില്‍നിന്നും വ്യവസായ കേന്ദ്രങ്ങളി 
ലേക്ക്‌ കൊണ്ടുവരിക, അവിടെനിന്ന്‌ ഉല്‍പ്പന്നങ്ങള്‍ മററു 
സ്ഥലങ്ങളിലേക്കയക്കുകം “ ഇതെല്ലാം പല തരത്തിലുള്ള. 
അസരകയ്യങ്ങള്‍ക്കിടവരുത്താതിരിക്കയില്ല. ട്രാന്‍സ്റ്റോര്‍ട്ട്‌ 
വൈഷമ്യമാണു്‌ പ്രധാനം. വ്യവസായങ്ങള്‍ വിവിധ കേ. 
നദ്രങ്ങളിലാണെങ്കില്‍ ആ കുഴപ്പമുണ്ടാവില്ലം വ്യാവസായിക 
മായി പിന്നോക്കം നില്‍ക്കുന്ന പ്രദേശങ്ങളില്‍ പുതുതായി 
വ്യവസായങ്ങള്‍ തുടങ്ങാന്‍ തീരുമാനി ച്ചതിന്‍െറ കാരണങ്ങ 
ളിലൊന്നാണതും. 


ഒന്നാം പദ്ധതി പൃത്തിയായപ്പോള്‍ അതിനെക്കാള്‍ 
വലിയ മറെറാരു പദ്ധതി ആരംഭിച്ചു. രണ്ടാം പദ്ധതി 
യില്‍ വ്യവസായവികസനത്തിന്ന്‌ മറെറല്ലാ പ്രശ്ശങ്ങളെക്കാ 
ളം മുന്‍ഗണന നല്‍കിയിരുന്നു. സോഷ്യലിസ്റ്റ്‌ സാമൂഹയ 
വ്യവസ്ഥിതി സൃഷ്ടിക്കുകയെന്ന ലക്ഷ്യം സ്വീകരിച്ചതോടെ 


ചര. 


ള്‌ 





$ 


പൊതുമേഖലക്ക്‌ കൂട്ടതല്‍ പ്രാധാന്യം ലഭിച്ച കായ്യം മുന്‍പു 
തന്നെ പറഞ്ഞല്ലോ. ഒന്നാംപദ്ധതിയില്‍ വ്യവസായങ്ങള്‍ 
ക്കും ഖനനത്തിനുമായി 74 കോടി രൂപാ നീക്കിവെച്ചപ്പോള്‍ 


13 


രണ്ടാം പദ്ധതിയില്‍ ആ ഇനത്തിന്ന്‌ 900 കോടി രൂപായാ 
ണര്‌ നീക്കിവെച്ചത്‌. എന്നാല്‍ സ്വകായ്യമേഖലക്കു്‌ വ്യവ. 
സായവികസനത്തിനുള്ള പ്രധാനപ്പെട്ട പങ്കിന്ന്‌ കുറവൊ 
ന്നമുണ്ടായില്ല, ഒന്നാം പദ്ധതിക്കാലത്ത്‌ സ്വകായ്യമേഖല 
യില്‍ 233 കോടി രൂപായാണു്‌ നിക്ഷേപിക്കപ്പെട്ടതെങ്കില്‍ 
രണ്ടാം പദ്ധതിയില്‍ അതു്‌ 675 കോടി രൂപയായി. 


രണ്ടാം പദ്ധതിയിലെ ഏററവും വലിയ നേട്ടം പൊതു 
മേഖലയില്‍ പല അടി സ്ഥാനവ്യവസായങ്ങളും തുടങ്ങിയതും 
വന്‍തോതില്‍ ഖനനം വികസിപ്പിച്ചതുമാണു്‌. മൂന്നു ഉരുക്കു 
നിര്‍മ്മാണശാലകള്‍ സ്ഥാപിക്കപ്പെട്ട __ ഒറീസ്സയിലെ റൂര്‍: 
ക്കേലയിലും മദ്ധ്യപ്രദേശത്തിലെ ഭീലായ്യിലും പശ്ചിമബം 
ഗാളിലെ ദുര്‍ഗ്ഗാപുരിലും. ഓരോന്നും പ്രതിവര്‍ഷം 10 ലക്ഷം: 
ടണ്‍ ഉരുക്കു നിമ്മിക്കാന്‍൯ കഴിവുള്ളവയാണ്‌ . രണ്ടാം പദ്ധ 
തിക്കാലത്തുതന്നെ ഇവയിലെല്ലാം ഉല്‍പ്പാദനമാരംഭിച്ചും 





ബീഹാറിലെ സിന്ധ്റിയില്‍ ആരാഭിച്ച വളം നിമ്മാ: 
ണശാലക്കു പുറമെ മൂന്ന്‌ പുതിയ വളം നിമ്മാണശാലകള്‍ 
കൂടി രണ്ടാം പദ്ധുതിക്കാലത്തു്‌ ആരംഭിക്കുകയ്യണ്ടായി -- 
റൂര്‍കേല, നംഗത, നെയ്‌ വേലി എന്നിവിടങ്ങളില്‍. 1961-ല്‍ 
നഗല്‍ ഫാക്ടറിയില്‍ ഉല്‍പ്പാദനം തുടങ്ങി. സിന്ധ്റിയി 
ലം നംഗലില്പം ഇതേവരെയായി 100 കോടി രൂപാ വില: 
ക്കുള്ള വളം നിമ്മിക്കപ്പെട്ടിട്ടണ്ട്‌ . 


14 


രണ്ടാം പദ്ധതിക്കാലത്തു്‌ ഘനവൈദ്യതോപകരണ 
ങ്ങള്‍ നിര്‍മ്മിക്കാന്‍വേണ്ടി ഭോപാലില്‍ ഒരു ഫാക്ടറിയും 
ആരംഭിച്ചു. അട്ടത്ത കാലത്തു്‌ അവിടെയും ഉല്‍പ്പാദനം 
തുടങ്ങി. അവിടെ പ്രതിവര്‍ഷം 25 കോടി രൂപാ വില 
ക്കുള്ള ഉപകരണങ്ങള്‍ നിര്‍മ്മിക്കാന്‍ സാധിക്കും. 


പൊതുമേഖലയിലെ മറെറാരു നേട്ടമാണ്‌ ബംഗളുരില്‍ 
ആരംഭിച്ച വാച്ചുനിര്‍മ്മാണശാല. വില കുറഞ്ഞ നല്ലയിനം 
വാച്ചുകള്‍ ഈയ്യിടെ അവിടെ നിര്‍മ്മിച്ചു പുറത്തുവിടുകഴു 
ണ്ടായി. 

രണ്ടാം പദ്ധതിക്കാലത്ത്‌ സ്വകാര്യമേഖലയിലുണ്ടായ 
നേട്ടങ്ങളും തൃഫ്ലികരമാണു്‌ . സൈക്കിള്‍, ഫാന്‍, വൈദ്യത 
വിളക്കുകള്‍, തയ്യല്‍മെഷിന്‍ം, കടലാസ്‌ ഗ്ലാസ്‌, റബ്ബര്‍ സാ 
'ധനങ്ങള്‍, സിമന്‍റു്‌ തുടങ്ങിയവയുടെ ഉല്‍പ്പാദനം ഗണ്യമാ 
യി അഭിവൃദ്ധിപ്പെട്ടും ഒന്നും രണ്ടും പദ്ധതിക്കാലങ്ങളിലാ 
രംഭിച്ച 60 വ്യവസായ എസ്റ്റേറവുകളില്‍ പലതരം വ്യവസാ 
യങ്ങള്‍ വളന്നുകൊണ്ടിരിക്കുകയാണു്‌. ഒന്നാം പദ്ധതി ആരം 
ഭിച്ചശേഷം ഇന്ത്യയിലുണ്ടാക്കുന്ന യന്ത്രങ്ങളുടെ വില മുമ്പ 
ത്തെക്കാള്‍ പതിനൊന്നു മടങ്ങും യന്ത്രോപകരണങ്ങളുടെ 
വില പതിനാറു മടങ്ങും വര്‍ദ്ധിച്ചിട്ടണ്ട്‌. ഉപഭോഗസാധ 
നങ്ങളുടെ ഉല്‍പ്പാദനവും ഗണ്യമായി വദ്ധിച്ചിരിക്കുന്നു. 
1990-ല്‍ ആളോഹരി 9 വാരവച്ചു കിട്ടാന്‍ മാത്രമുള്ള വസ്ത്ര 
മാണ്ട്‌ നമ്മുടെ നാട്ടില്‍ ഉല്‍പ്പാദിപ്പിച്ചിരുന്നതെങ്കില്‍ 
1961-ല്‍ അതു്‌ 15 വാരയായി. 10 വര്‍ഷത്തിനുമുമ്പ്‌ 11 
ലക്ഷം ടണ്‍. പഞ്ചസാരയാണ്‌ ഉല്‍പ്പാദിപ്പിച്ചിരുന്നതു്‌. 
ഇപ്പോള്‍ 30 ലക്ഷം ടണ്‍. ആസുൂത്രണമാരംഭിച്ചകാലത്തു്‌ 
പഞ്ചസാരദൌര്‍ലഭ്യമനുഭവിച്ചിരുന്നു. ഇപ്പോള്‍ പഞ്ച 
സാര കയററുമതി ചെയ്യുന്നു. സൈക്കിള്‍ ഉല്‍പ്പാദനം 
1 ലക്ഷത്തില്‍നിന്ന്‌ പത്തരലക്ഷമായി വര്‍ദ്ധിച്ചു; റേഡി 


1 


യോം, ഫാന്‍ം വൈദ്ൃതവിളക്കുകള്‍, തയ്യല്‍മഷൊിന്‍. പെന്‍: 
സില്‍, ഫരണ്ടന്‍പേനം, സില്‍ക്ക്‌, കടലാസ്‌, പ്ലാസ്റ്റിക്‌: 
സാധനങ്ങള്‍ എന്നിവയുടെ ഉല്‍പ്പാദനം അഭിവൃദ്ധി 
പ്പേട്ടം ഇവയില്‍ പലതും ഇപ്പോള്‍ മറുനാട്ടകളിലേക്ക്‌ 
കയററി അയക്കുന്നുണ്ട്‌. 

സൂചിയും പെന്‍സില്പം ഫരണ്ടന്‍പേനയ്ുംപോല്പം ഇറ: 
ക്മുമതി ചെയ്തിരുന്നകാലം വളരെ പണ്ടല്ലം ഇന്നു കപ്പലും: 
വിമാനവും ടെലിഫോണും കേബിളം വിലപ്പെട്ട ഓഷധങ്ങള്‍ 
പോല്പം നാം ഇവിടെ നിര്‍മ്മിക്കുന്നുണ്ട്‌. വ്യാവസായി' 
കരംഗത്ത്‌ നമുക്കു കൈവന്ന പുരോഗതി അഭിമാനകരതേന്നെ 
യാണു്‌. 

ധാതുവസ്തുക്കളുടെ ഖനനം അഭിവൃദ്ധിപ്പെടുത്തിയില്ലെ 
ങ്കില്‍ വ്യാവസായികപുരോഗതി ഉണ്ടാവില്ല. ഉദാഹരണ: 
ത്തിന്ന്‌ ഉരുക്കു വ്ൃയവസായംതന്നെ എടുക്കുക. ഇരുമ്പം 
കല്‍ക്കരിയ്യമില്ലാതെ ഉരുക്കുനിര്‍മ്മാണം സാധ്യമല്ല. മാംഗ 
നീസ്‌, ചുണ്ണാമ്പുകല്ല്‌, തുടങ്ങിയവയും അതിനാവശ്യമാണ്ട്‌ . 
അലൃമിനിയവ്ൃയവസായത്തിന്ന്‌ ചുണ്ണാമ്പം ജീപ്‌ സവും: 
വേണം. രാസവളമായ അമോണിയം സള്‍ഫ്ഫേററ്‌ നിര്‍മ്മി 
ക്കാനും ജീപ്‌സം കൂടിയേ കഴിയും. വൈദ്യതോപകരണ.: 
വ്യവസായത്തിന്‌ അഭ്രം ആവശ്യമാണു്‌. ചെമ്പ്‌, നാകംം 
ഈയ്യം നിക്കല്‍ തുടങ്ങിയ ധാതുവസ്ത്ക്കളും പല വ്യവസായ 
ങ്ങള്‍ക്കുമാവശ്യമുള്ള അസംസ്‌കൃത സാധനങ്ങളാകുന്നും 

സ്വാതന്ത്രയലബ്ദിക്കുമുമ്പ്‌ രാജ്യത്തിന്‍െറ ധാതുസമ്പ 
ത്തിനെക്കുറിച്ചു്‌ നമുക്ക്‌ വേണ്ടത്ര അറിവുണ്ടായിരുന്നില്ല. 
എന്നാല്‍ പഞ്ചവത്സരപദ്ധതിയയുടെ ഭാഗമെന്നനിലക്ക്‌ , കല്‍ 
ഒരൊിം ഇരുമ്പ്യ്‌ം മററ്റ്‌ ലോഹങ്ങള്‍ എന്നിവയുടെ നിക്ഷേപ. 
ത്തെക്കറിച്ചുള്ള അന്വേഷണങ്ങള്‍ ആരംഭിച്ചു. രണ്ടാം 
പദ്ധതിക്കാലത്ത്‌ എല്ലാ ധാതുവസ്ത്ക്കളുടെയും ഖനനം ഗണ്യ, 
മായി അഭിവ്ൃദ്ധിപ്പെട്ടം 


16 


ഇതേവരെ ഇവിടെ പരാമര്‍ശിക്കപ്പെടാത്ത ഒരു ഖനിജ 
വസ്തുവുണ്ട്‌ -__ എണ്ണും ““ദാവകരൂപത്തിലുള്ള സ്വണ്ണം" എ 
ന്നാണ്‌ എണ്ണുയെക്കുറിച്ചു്‌ പറയാറ്‌? അത്രക്ക്‌ പ്രാധാന്യ 
മുള്ള ഒന്നാണതു്‌. ക്രരഡായിലില്‍നിന്ന്‌ പെട്രോള്‍, മണ്ജൊെള്്ു 
തുടങ്ങിയവ നിര്‍മ്മിക്കാന്‍വേണ്ടി മൂന്ന്‌ പുതിയ എണ്ണുക്കമ്പ 





നികൾ ഒന്നാം പദ്ധതിക്കാലത്ത്‌ സ്ഥാപിക്കപ്പെട്ട കാര്യം 


മുന്‍പു പറഞ്ഞല്ലോ. ഈ എണ്ണ ശുദ്ധീകരണശാലകള്‍ക്ക്‌ 
ക്രഡായില്‍ വിദേശത്തുനിന്ന്‌ വരുത്തേണ്ടിയിരുന്നു. നമ്മു 


ടെ നാട്ടില്‍ ആസാമില്‍ മാത്രമാണു്‌ കുറഞ്ഞ തോതിലെങ്കി 


17 


ല്യം ക്രരഡായില്‍ ഉല്‍പ്പാദിപ്പിച്ചിരുന്നതര്‌. രണ്ടാം പദ്ധതി 


ക്മാലത്തു്‌ എണ്ണ നിക്ഷേപം കണ്ടെത്താനുള്ള വിപുലമായൊ 
രന്വേഷണപരിപാടി നടപ്പാക്കുകയുണ്ടായി. ഭാഗ്യവശാല്‍ 


ചില എണ്ണപ്പാടങ്ങള്‍ കണ്ടെത്തി. ഗുജറാത്തിലെ കാംബേ- 
അങ്ക്‌ളേശ്വ൪ പ്രദേശവും ആസാമിലെ നഹാര്‍ കട്ടിയായും 
പുതുതായി കണ്ടുപിടിക്കപ്പെട്ട എണ്ണപ്പാടങ്ങളാണു്‌. കൂടടത 
ലായി ഉല്‍പ്പാദിപ്പിക്കുന്ന ക്രഡായില്‍ ശുദ്ധി ചെയ്യകട്ടക്കാന്‍ 
വേണ്ടി പൊതുമേഖലയില്‍ മൂന്ന്‌ ശുദ്ധീകരണശാലകള്‍കൂടി 


സ്ഥാപിക്കാന്‍ രണ്ടാം പദ്ധതിയുടെ അവസാനം തീരുമാനി 
ക്കപ്പെട്ടം ആസാമിലെ നആൂന്‍മതിയിലും ബീഹാറിലെ ബ 


രോണിയില്പം ഗുജറാത്തിലും. നൂന്‍മതിയില്‍ ഇതിനകം 
തന്നെ ഉല്‍പ്പാദനമാരംഭിച്ചു കഴിഞ്ഞു. 

വ്യവസായം, ഖനനം എന്നീ രംഗങ്ങളില്ണ്ടായ ഉല്‍ 
പ്പാദനപുരോഗതിക്ക്‌ പുറമെ വ്യവസായങ്ങള്‍ നാട്ടിന്‍െറ 
നാനാഭാഗങ്ങളിലേക്കു വ്യാപിപ്പിക്കുന്നതിലും കഴിഞ്ഞ പദ്ധ 
തിക്കാലത്തുണ്ടായ നേട്ടങ്ങള്‍ തൃഫ്ലികരമാണ്ട്‌. വ്യവസായ 
ഞ്ങള്‍ ഏതാനും ചില സ്ഥലങ്ങളില്‍ മാത്രമായി കേന്ദ്രീകരി 
ച്ചാലണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ചു്‌ മുന്‍പുതന്നെ പറഞ്ഞു. 
വ്യാവസായ കമായി പിന്നണിയില്‍ നിന്നിരുന്ന മധ്യഭാരത 
പ്രദേശത്തിന്ന്‌ ഭിലായിലെ ഉരുക്കുനിര്‍മ്മാണശാലയ്ൃയടേയും 
ഭോപ്പാലിലെ എലക്ട്രിക്കല്‍ എക്വിപ്‌മെന്‍റു ഫാക്ടറിയുടേ 
യും ആവിര്‍ഭവം പ്രയോജനപ്പെട്ടം കല്‍ക്കരി ഖനനവിക 
സനം ആന്ധ്‌ റാപ്രദേശത്തിനേറയ്യം മധ്യപ്രദേശത്തിന്റേയും 
അഭിവൃദ്ധിക്കു കാരണമായി. ഒറിീസക്ക്‌ റുര്‍ക്കേലയിലെ 
ഉരുക്ക്‌, വളം നിര്‍മ്മാണവ്യവസായങ്ങളും ഹിറാക്കുഡിലെ 
അലൃമിനിയം ഫാക്ടറിയും മററു വ്യവസായങ്ങളും പ്രയോജ 
നപ്പെട്ടിട്ടണ്ട്‌ : നആന്‍മതിയിലെ എണ്ണുശുദ്ധീകരണശാലയ്ും 
എണ്ണ കയററി അയക്കാനുള്ള ട്രാന്‍സ്റ്റോര്‍ട്ട്‌ വ്യവസായങ്ങ 
80 ആസാമിന്ന്‌ അഭിവൃദ്ധി കൈവരുത്തുന്നു. മദ്രാസിലെ 


18 


ലിഗ്നൈററ്‌ പദ്ധതിം ബീഹാറിലെ റാഞ്ചിയിലുള്ള ഹെവി 
മെഷിനറി പ്ലാന്‍റ്‌ തുടങ്ങിയവ വ്യാവസായികമായി പി 
ന്നോക്കം നില്‍ക്കുന്ന പ്രദേശങ്ങളുടെ അഭിവ്ൃദ്ധിക്കുവേണ്ടി' 
നടപ്പാക്കിയ സംരംഭങ്ങള്‍ക്കു തെള്ളി വാണ്ട്‌. 

കഴിഞ്ഞ പത്തുവഷക്കാലത്തുണ്ടായ നേട്ടങ്ങള്‍ കൂട്ടതല്‍. 
വിപുലമായ പരിപാടികള്‍ മൂന്നാം പദ്ധതിയിലൃള്‍ക്കൊള്ളി 
ക്കാനുള്ള ശക്തിയും ധൈയ്യവുയം നമുക്കു നല്‍കി. മൂന്നാം 
പദ്ധതിയിലെ വ്യവസായം, ഖനനപരിപാടികള്‍ക്ക്‌ 83000 
കോടി രൂപാ ചിലവാകും. ഇതില്‍ 1808 കോടി രൂപാ. 
പൊതുമേഖലയിലും 1 185 കോടി രൂപാ സ്വകായ്യമേഖലയ। 
ലുമാണ്‌ നിക്ഷേപിക്കപ്പെട്ടന്നതര്‌. ഒന്നും രണ്ടും പദ്ധതി 
ക്കാലങ്ങളില്‍ വ്യവസായത്തിനും ഖനനത്തിനും ചിലവായ 
തുകയിലധികം മൂന്നാം പദ്ധതിയില്‍ ആ ഇനത്തിന്നു ചില 
വാകുമെന്ന്‌ ഇതില്‍നിന്നു മനസ്സിലാകും. 


വ്യാവസായികോല്‍പ്പാദന സൂചിക പദ്ധതി ആരംഭി 
ക്കുന്നകാലത്ത്‌ 109 ആയിരുന്നെങ്കില്‍ 1955-756-ല്‍ അതര്‌ 
139 ആയും 1960-76 1-ല്‍ അതു്‌ 194 ആയും ഉയന്നിട്ടുണ്ടു്‌. 
1 965-"86-ല്‍ അതു്‌ 329 ആയിത്തീരും. 

രണ്ടാം പദ്ധതിയിലാരംഭിച്ച പരിപാടികള്‍ പൂത്തിയാ 
ക്കുന്നതിനാണു്‌ മൂന്നാം പദ്ധതിയില്‍ മുന്‍ഗണന നല്‍കീട്ട 
ള്ളത്‌. കൂടാതെ യന്ത്രോപകരണങ്ങള്‍ തുടങ്ങിയ അടിസ്ഥാ 
വവ്യവസായങ്ങളും മൂന്നാം പദ്ധതിയില്‍ വികസിപ്പിക്കുന്ന 
താണ്‌. 

ഉരുക്കുല്‍പ്പാദനം പ്രതിവഷം 100 ടഞബ്ണ്ായിത്തിരും.. 
മൂന്നാം പദ്ധതിയുടെ അവസാനഘട്ടത്തില്‍. ഒന്നാം പദ്ധതി 
ആരംഭിക്കുമ്പോള്‍ ഇതു്‌ 10 ടണ്‍ മാത്രമായിരുന്നു. തൃഫ്ലികര 
മാണ്‌ ഈ പുരോഗതിയെങ്കില്ും വ്യാവസായികാഭി വൃദ്ധി 
കൈവന്ന രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോള്‍ നമ്മുടെ 
നില വളരെ പിന്നിലാണ്‌. അമേരിക്ക പ്രതിവര്‍ഷം 1000 
ടണ്ണും സോവ്യറര്യ്‌ യൂണിയന്‍ 600 ടണ്ണും ബ്രിട്ടനും പശ്ചിമ 
ജര്‍മ്മനിയും 200 ടണ്‍ വീതവും ഉരുക്കുല്‍പ്പാദിപ്പിക്കുന്നുണ്ട്‌ . 


അക്‌ ഫ്‌ 


19 


മൂന്നാം പദ്ധതിക്കാലത്ത്‌ ഉരുക്കുല്‍പ്പാദനം വികസിപ്പിക്കാന്‍ 
വേണ്ടി ഭിലായ്‌. റൂർക്കേല, ദുര്‍ഗാപ്പൂര്‍ എന്നീ നിര്‍മ്മാണശാ 
ലകളുടെ ഉല്‍പ്പാദനശേഷി വര്‍ദ്ധിപ്പിക്കുന്നതും ബീഹാറി 
ലെ ബൊക്കാറോവില്‍ ഒരു ഫാക്ടറികൂടി സ്ഥാപിക്കുന്നതു 
മാണു്‌, 

ഇപ്പോൾ വലിയ കപ്പലുകള്‍ നിര്‍മ്മിക്കുന്ന ഒരു കേന്ദ്ര 
മേ ഇന്ത്യയിലുള്ള -- വിശാഖപട്ടണം. മൂന്നാം പദ്ധതി 
യില്‍ അതു വികസിപ്പിക്കുന്നതിനു പുറമെ കൊച്ചിയില്‍ ഒരു 
കപ്പല്‍ നിര്‍മ്മാണശാലകൂടി തുടങ്ങുന്നതുമായിരിക്കും. 

മോട്ടോര്‍ സൈക്കിള്‍, യ്ത്ൂട്ട൪ എന്നിവയുടെ ഉല്‍പ്പാദ 
നം പ്രതിവര്‍ഷം 60000 ആയും മന്‌. കാറുകളുടെ ഉല്‍ 
പ്പാദനം 1 ലക്ഷമായും വര്‍ദ്ധിക്കും. $ 

കഴിഞ്ഞ ഏതാനും വര്‍ഷത്തിനുള്ളില്‍ രാസവളങ്ങള്‍ 
ക്ക ലഭിച്ചിട്ടുള്ള പ്രചാരം കുറച്ചൊന്നുമല്ല. രാസവളങ്ങ 
ളുടെ ആവശ്യം വര്‍ദ്ധിച്ചതനുസരിച്ചു്‌ ഉല്‍പ്പാദനം ഉയത്താന്‍ 
വേണ്ടി മൂന്നാം പദ്ധതിക്കാലത്ത്‌ കൂട്ടതല്‍ വളം നിര്‍മ്മാണ 
ശാലകള്‍ ആരംഭിക്കാന്‍ തിരുമാനിച്ചിരിക്കുന്നു. . മൂന്നാം 
പദ്ധതിയുടെ അവസാനത്തോടെ വളം നിര്‍മ്മാണം പി; 
തിന്‍െറ അഞ്ചയമടങ്ങ്‌ വര്‍ദ്ധിക്കും. ൭ ലി 

ഓഷധനിര്‍മ്മാണപുരോഗതിയാണ്‌ ശ്രദ്ധേയമായ 
മറെറാന്നു്‌. മുന്നാം പദ്ധതിക്കാലത്തു്‌ ഉത്തരപ്രദേശ്‌, 
ആന്ധ്‌റാ, കേരളം എന്നിവിടങ്ങളില്‍ ഓരോ ഓഷധശാല 
കള്‍ ആരംഭിക്കുന്നതാണ്‌; 

അടി സ്ഥാനവ്യവസായങ്ങള്‍ക്കും രാസവ്യവസായങ്ങള്‍ 
ക്കും പൃറമെ ഒട്ടനേകം ഉപഭോഗവസ്തുവ്യവസായങ്ങള്‍ മൂന്നാം 
പദ്ധതിക്കാലത്ത്‌ അഭിവൃദ്ധിപ്പെട്ടന്നതാണ്ട്‌. തുണി, കട 
ലാസ്‌, പഞ്ചസാര, സൈക്കിള്‍ റേഡിയോ എന്നുതുടങ്ങി 
നിത്യോപയോഗത്തിനാവശ്യമുള്ളതെന്നു കരുതാവുന്ന എത്ര 
യാ സാധനങ്ങളുടെ ഉല്‍പ്പാദനം അതിവേഗം വര്‍ദ്ധിച്ചു 
കൊണ്ടിരിക്കുന്നു. 


ഈ പരമ്പരയില്‍ പെട്ട മററു ലഘുലേഖകള്‍ 


അ ത്തും ൫6. ൭5. ല്‍ 


൧ ൭ രൂ 


. പത്തു വര്‍ഷത്തെ നേട്ടങ്ങം 


ം തുണരുന്ന ഉഠംനാടുകഠം 


കൃഷിവികസനം 


. പുരോഗതിക്കു ചില പദ്ധതികഠം 


ം മുന്നാം പദ്ധതിയുമായി പരിചയപ്പെടുക 


പദ്ധതി എന്തിനു” ? 


ം ശോപരിപാലനം 


“ സാമുഹ്യസേവനം 


